Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg . No. രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 -2011 


OVERNM 


പാർ 


e 

: 
MENT OF 


KERALA 


ക്ക് 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


14th September 2010 
2010 സെപ്റ്റംബർ 14 
23rd Bhadra 1932 
| 1932 ഭാദം 23 


- 36 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICES 


No. WCA -156 / 2010 . 

4th August 2010. 
Whereas , the Officer Commanding , 85 Road Constr . 
Coy. (GREF) has deposited with this Court a sum of 
Rs. 3 ,73 ,800 (Rupees Three lakhs seventythree thousand 
and eight hundred only ) as compensation to be 
distributed to the dependents of the deceased Sri Anil, C . 
who met with a fatal accident while employed under the 
GREF and whereas it is reported that 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 

-- ഗഫ്- ന്റെ കീഴിൽ ജോലി നോക്കി വരവെ അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . അനിൽ, സി . യുടെ ആശ്രിതർക്ക് 
വർക്ക് മെൻ സ് കോമ്പൻ സേ ഷൻ നൽകു ന്ന തി നായി 
3,73,800 രൂപ (മൂന്നുലക്ഷത്തിഎഴുപത്തിമൂവായിരത്തിഎണ്ണൂറ് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


DETAILS OF DEPENDENTS 


പേരും മേൽവിലാസവും 


| കമ 
നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളിയു 
മായുള്ളബന്ധം 


S1, 


Name 


No. 


1 


Smt. 0 . Pushpalatha, 


Address Relationship with 

the deceased 

person 
Neelanjanam Wife 
Arunnoottimangalam 
P. O ., Mavelikkara, 
Pin - 690 102 

do . Minor Daughter 
do . 

Minor Son 


1 ശ്രീമതി ഒ. പുഷ്പലത , നീലാഞ്ജനം, ഭാര്യ 

അറുന്നൂറ്റിമംഗലം പി . ഒ ., 

മാവേലിക്കര 

പിൻ - 690 102 
2 കുമാരി ആര്യജ നായർ 

പ്രായപൂർത്തി 

യാകാത്ത മകൾ 
3 മാസ്റ്റർ അനന്തു നായർ 

പ്രായപൂർത്തി 
യാകാത്ത മകൻ 


2 Kumari Aryaja Nair 
3 Master Anandhu Nair 


14th SEPT . 2010] 


LABOUR DEPARTMENT 


102 


ng 


Sl . 
No . 


എന്നി വർ മാത്രമേയുള്ളൂ എന്ന് റിപ്പോർട്ടു ലഭിച്ചി 

കമ പേരും മേൽവിലാസവും 

മരണമടഞ്ഞ 
രിക്കുന്നു . ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച് നിർവ്വചന 

നമ്പർ 

തൊഴിലാളിയു 
ത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ 

മായുള്ള ബന്ധം 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 

- 1. ശ്രീമതി ബിന്ദു , ആർ., പടന്നയിൽ വീട്, ഭാര്യ 
രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 

പുതിയവിള, 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

പട്ടോളി മാർക്കറ്റ് പി. ഒ., 

ആലപ്പുഴ ജില്ല 
(2 ) 
2 കുമാരി ഗീതു 

പ്രായപൂർത്തി 
No . WCA -244/2010 . 4th August 2010 . 

യാകാത്ത 

മകൾ 
Whereas , the Officer Commanding Care 71 Road 

3 മാസ്റ്റർ ഗോകുൽ 

പ്രായപൂർത്തി 
Constr. Coy. (GREF ) has deposited with this Court a sum 

യാകാത്ത 
of Rs. 3 ,62 , 740 (Rupees Three lakh sixtytwo thousand 

മകൻ 
and seven hundred and forty only ) as compensation to 

4 ശ്രീമതി സരസ്സമ്മ 

മാതാവ് 
be distributed to the dependents of the deceased 

- 5 
Sri Gopalakrishnan , S. who met with a fatal accident 

പിതാവ് 

ശ്രീ . ശങ്കു 
while employed under the GREF and whereas it is എന്നിവർ മാത്രമേയുള്ളൂ എന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
reported that 

ടിയാന്റെ ആശിത രായി മേൽ വിവരിച്ച് നിർവ്വ ച ന ത്തിൽ 
ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലുമുണ്ടങ്കിൽ ഈ 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
DETAILS OF DEPENDENTS 

തീയതി മുതൽ 15 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ 
Name Address Relationship with -- രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 

the deceased ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 

person 
| 1 Smt. Bindu, R . Padannayil Veedu , Wife 

Office of the Regional Joint - ( Sd.) 
Puthiyavila, 

Labour Commissioner, Commissioner for Workmen s 
| Pattoli Market P . O ., 

Kollam . 

Compensation . 
Alappuzha District 
2 Kumari Geethu 

നോട്ടീസ് 
Minor Daughter 
3 Master Gokul 

Minor Son 
4 Smt. Sarasamma 

Mother നമ്പർ WCC - 143 / 2007. 

2010 ആഗസ്റ്റ് 13. 
5 Sri Sanku 

Father 

-- റോഡ് ബിൽഡർ ( എം ) എസ്. ഡി. എൻ. ബി. എച്ച്. ഡി . 

എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപക 
are his only dependents as defined under Section 2 ( 1) 

ടമുണ്ടായി 27 - 3- 2006 -ാം തീയതി മരണമടഞ്ഞ ഗോപി എന്ന 
(d ) of the Workmen s Compensation Act. Any others who 

മാധവൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
claim to be the dependents of the deceased should within 

നൽകുന്നതിനായി റോഡ് ബിൽഡർ ( എം ) എസ്. ഡി. എൻ. 
15 days of the publication of this notice in the Kerala ബി. എച്ച്. ഡി. 1,28,061 രൂപ ( ഒരു ലക്ഷത്തി ഇരുപത്തെട്ടാ 
Government Gazette prefer their claim in writing before me യിരത്തി അറുപത്തൊന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ 
and prove the same. If no such claims are received within 

കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
the prescribed time the entire amount of compensation will 

2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം മരണമടഞ്ഞ 

ശ്രീ . ഗോപി എന്ന മാധവന്റെ ആശ്രിതരായി ( 1) ദാക്ഷായണി 
be disbursed to the persons mentioned above . Claims 

ഭാര്യ, (2 ) രതീഷ്- മകൻ ( മൈനർ), (3 ) സതീഷ്-മകൻ ( മൈനർ) 
preferred thereafter will not be considered . 

എന്നിവർമാത്രമേയുള്ളുവെന്ന് പാലക്കാട് ഒന്നാം സർക്കിൾ 
- ഗഫ്- ന്റെ കീഴിൽ ജോലി നോക്കി വരവെ അപകട -- അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഗോപാലകൃഷ്ണൻ, എസ്. - ന്റെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 
ആശ്രിതർക്ക് വർക്ക് മെൻസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 

- ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് 
3 ,62 ,740 രൂപ (മൂന്നു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എഴുന്നൂറ്റിനാൽപ്പത് രൂപ മാത്രം) ഈ ഓഫീസിൽ 

എന്റെമുൻപാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 
കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 

- തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
ആശ്രിതരായി 


do. 


(1) 


do. 
do . 


do . 


14th SEPT . 2010] 


LABOUR DEPARTMENT 


103 


അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്നതാ ണ് . 
അതി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാശ 
വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽ പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. 
അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- ( 2 ) 


നമ്പർ WCC - 189 / 2002 . 


2010 ആഗസ്റ്റ് 18 . 


എസ്. ഗോവിന്ദസ്വാമി, നമ്പർ 23/ എ , ചിന്നമടത്തുപാളയം, 
ഒളപാളയം എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിനോക്കി 
വരവെ അപകടമുണ്ടായി 16 - 8 - 2001 -ാം തീയതി മരണമടഞ്ഞ 
ശ്രീ . ഉണ്ണികൃഷ്ണൻഎന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി നാഷണൽ ഇൻഷ്വറൻസ് 
കമ്പനി 8,06,693 രൂപ ( എട്ടുലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി 
തൊണ്ണൂറ്റിമൂന്ന്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻ സ് കോമ്പൻസേ ഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) 
വ കു പ്പ നു സ രിച്ച് നിർ വ ചി ച്ച പ കാ രം മര ണ മ ട ഞഞ്ഞ 
ശ്രീ . ഉണ്ണികൃഷ്ണന്റെആശ്രിതരായി (1) ശ്രീ. കണ്ടൻ ( പിതാവ്) 
67 വയസ്സ്, (2) ശ്രീമതി രുഗ്മിണി (മാതാവ്) 56 വയസ്സ്എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് പാലക്കാട് രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാ 
ണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശ വാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ കാര്യാലയം, വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
പാലക്കാട്. 

- കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


നമ്പർ ഡബ്ല . സി . 15 / 2008. 

2010 ആഗസ്റ്റ് 18. 
- ശ്രീ . അബ്ദുൾ സലീമിന്റെ കീഴിൽ ജോലി നോക്കി 
വ ര മാരകമായി അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ 
ശ്രീ .അസൈനാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 5,60 ,993 രൂപ ( അഞ്ചുലക്ഷത്തി അറുപതിനാ 
യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന്രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപ്രകാരം 
ടിയാന്റെ ആശ്രിതരായി (1) ഏനിക്കുട്ടി ( അച്ഛൻ) 66 വയസ്സ്, 
( 2 ) ഫാത്തിമ (മാതാവ്) , കുറ്റി താടി ഹൗസ്, പി . ഒ . 
പൂളക്കോട്, മലപ്പുറം ജില്ല. (3) നസീബ ( ഭാര്യ), (4) മുഹമ്മദ് ഫായിസ് 
( മൈനർ മകൻ) 6 വയസ്സ്, പാലംകുളങ്ങര, പള്ളിക്കൽബസാർ 
പി . ഒ ., മലപ്പുറം ജില്ല എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അ വ കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ്ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
റീജ്യണൽ ജോയിന്റ് ലേബർ 

( ഒപ്പ്) 
കമ്മീഷണറുടെ ഓഫീസ്, വർക്ക് മെൻസ് കോമ്പൻസേഷൻ 
കോഴിക്കോട്. 

കമ്മീഷണർ. 


നോട്ടീസ് 


NOTICES 


( 1 ) 


നമ്പർ ഡബ്ല . സി. 111/2007. 

2010 ആഗസ്റ്റ് 18 . 
- ശ്രീ . സുബൈറിന്റെ കീഴിൽ ജോലി നോക്കി വ ര 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. സെയ്ഫുള്ളയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
6, 21, 997 രൂപ (ആറു ലക്ഷത്തി ഇരു പത്തി ഒന്നാ യിരത്തി 
തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴു രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ 
ആശിത രായി ( 1 ) അബ്ദുൾ ജബ്ബാർ, എം . ( പിതാവ്) 
(2 ) മറിയം, പി . (മാതാവ്), (3 ) സെഫുന്നീസ ( സഹോദരി), 
മുരിങ്ങേക്കൽ ഹൗസ്, പാരതപൊയിൽ, പൂളക്കോട്, നായർകുഴി 
പി. ഒ., ആർ. ഇ . സി . കോഴിക്കോട് എന്നിവർ മാത്രമേയുള്ളു 
വെന്ന് റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . അപ്കാ രമുള്ള 
ആശിത രാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലു 
മു ണ്ട ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് 


No. B . 967/ 2009 ( WC-54/2007 ). 13th August 2010 . 

Whereas, New India Assurance Co . has deposited 
with this Court an amount of Rs. 5 ,85 ,533 (Rupees Five 
lakh eighty five thousand five hundred and thirtythree 
only ) as Workmen s Compensation payable to the 
dependents of the deceased workman Sri K . R . Ragesh 
who met with a fatal accident on 28 - 12 -2006 out of and in 
the course of his employment under the above employer. 


And whereas, an enquiry conducted through the 
Assistant Labour Officer , Kasaragod , it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1) ( d ) of the 
Workmen s Compensation Act, 1923 . 


14th SEPT. 2010] 


LABOUR DEPARTMENT 


104 


DETAILS OF DEPENDENTS 


of the deceased workman Sri Sreejith who met with a fatal 
accident on 25 - 6 - 2007 out of and in the course of his 
employment under the above employer. 

And whereas , an enquiry conducted through the 
Assistant Labour Officer, Kasaragod it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 (1) (d ) of the 
Workemen s Compensation Act, 1923 . 


do . 


DETAILS OF DEPENDENTS 


Name 


Address 


Sl. 
No. 


Relationship 

with the 
deceased 
person 


Age 


1 Kumaran Nair, 


- 48 


Madathil House , Father 
P. O . Edneer 


Relationship 
| SI . Name 

Address with the Age 
No. 

deceased 

person 
| 1 Raman Koodapuzha House , Father - 63 

Hosbettu , 

(Manjeshwar ) 
2 Sharada 

Mother 
3 Ranjana 

do . 

Sister 
Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing beforethe 
Commissioner for Workmen s Compensation , Kannur within 
15 ( Fifteen ) days from the date of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 

നിയാസ്, എം . എ . വു ഡ്പാ ഡക്ട്സ് , പോർക്കാടി 
എന്നയാളുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . കെ . ആർ. രാഗേഷിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളിനഷ്ടപരിഹാരം നൽകുന്നതിനായി 
5,85,533 രൂപ (അഞ്ച് ലക്ഷത്തിഎൺപത്തിയഞ്ചായിരത്തി 
അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം) ന ഇൻഡ്യാ 
അഷ്വറൻസ്കമ്പനി ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണത്തിൽ ടിയാന്റെ ആശ്രിതരായി 

ക്രമ പേര് മേൽവിലാസം മരണമടഞ്ഞ വയസ് 
നമ്പർ 

തൊഴിലാളിയു 
മായുള്ള 

ബന്ധം 
- 1 രാമൻ 

കൂടപ്പുഴ ഹൗസ്, പിതാവ് - 63 

ഹൊസബേട്ടു , 

മഞ്ചേശ്വരം 
2 ശാരദ 

മാതാവ് 
3 രഞ്ജന് 

സഹോദരി - 30 


2 Karthiayani 
3 Sreejina 
4 Sreeja 


do . 
do . 


Mother 
Sister 
Sister 


; 


Pulloor, 
P .O . Haripuram 
Parappa House , 
P .O . Vattamthatta 


- 5 


Sreejitha 


Sister 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within fifteen days from the date of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 

ഹനുമന്ത് കാമത്ത്, ആശിർവാദ് ഹൗസ്, കാസർഗോഡ് 
എന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. ശ്രീജിത്തിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,45,420 രൂപ 
( നാല് ലക്ഷത്തി നാല്പത്തിഅഞ്ചായിരത്തി നാനൂറ്റി ഇരുപത് 
രൂപ മാത്രം) നാഷ ണൽ ഇൻ ഷ്വ റൻസ് കമ്പിനി ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായി 
ക്രമ പേര് 

മേൽവിലാസം മരണമടഞ്ഞ വയസ് 

തൊഴിലാളിയു 
മായുള്ള 
ബന്ധം 


64 


നമ്പർ 


എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്ന വരായി വേറെ ആരെങ്കിലു മു ണ്ടെ ങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജരായി അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയ 
ത്തി നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അവധി കഴിഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കുന്നതല്ല. 


(2 ) 


( 
( 


No. B . 43/2010. WC. 41/2008). 13th August 2010. 

Whereas, the National Insurance Co . has deposited 
with this Court an amount of Rs. 4 ,45 , 420 (Rupees four 
lakh forty five thousand four hundred and twenty only ) 
as Workmen s Compensation payable to the dependents 


- 1 കുമാരൻ നായർ മടത്തിൽ ഹൗസ്, പിതാവ് - 48 

പി. ഒ . എടനീർ 
2 കാർത്ത്യായനി - ടി . 

മാതാവ് - 46 
- ശ്രീജിന 

സഹോദരി 
- ശ്രീജ പുല്ലൂർ, 

സഹോദരി 
പി . ഒ . ഹരിപുരം 
- 5 ശ്രീജിത പരപ്പ് ഹൗസ്, സഹോദരി 21 

പി . ഒ . വട്ടംതട്ട 


14th SEPT. 2010) 


LABOUR DEPARTMENT 


105 


പേര് 


- മേൽവിലാസം മരണമടഞ്ഞ വയസ് 

തൊഴിലാളിയു 
മായുള്ള 
ബന്ധം 


എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ 
ആഫീസിൽ രേഖാമൂലം ഹാജരായി അവകാശം തെളിയിക്കേ 
ണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
വാ ദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്നതാ ണ്. 
അതി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ലീല കൊറോറ 50 / 343, 

ഭാര്യ 
2nd ലൈൻ, 
ആശാരി പറമ്പ് റോഡ്, 

ഇടപ്പള്ളി 
എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്ന വരായി വേറെ ആരെങ്കിലു മു ണ്ട ങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം 
ഹാജരായി അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അവധി കഴിഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കുന്നതല്ല . 


No, B - 1027/ WC.146 /02 /2009 . 26th August 2010 . 

- Whereas, the New India Assurance Co . has 
deposited with this Court an amount of Rs. 2 , 84 ,949 
(Rupees Two lakhs eighty four thousand nine hundred 
and fortynine only) as Workmen s Compensation payable 
to the dependent of the deceased workman Frederick J. 
Corora who met with a fatal accident on 26 -6 - 2000 out of 
and in the course of his employment. 

And whereas, an enquiry conducted through the 
Assistant Labour Officer, Ernakulam II Circle . It is 
understood that the following person is the dependant 
of the deceased workman within the meaning of Section 2 
( 1) (d ) of the Workmen s Compensation Act 1923 . 


No. B - 51 /2010 . 

26th August 2010. 
Whereas, the Bajaj Allianz General Insurance Co . 
has deposited with this Court an amount of Rs. 2,56 ,820 
(Rupees two lakhs fifty six thousand eight hundred and 
twenty only ) as Workmen s Compensation payable to the 
dependents of the deceased workman Rajesh Shetty who 
met with a fatal accident on 29 -4 - 2009 out of and in the 
course of his employment. 

And whereas, an enquiry conducted through the 
Assistant Labour Officer, Kasaragod. It is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1) (d ) of the 
Workemen s Compensation Act 1923 . 


DETAILS OF DEPENDENT 


Name 


Address 


Age 


Relationship 

with the 
deceased 


Wife 


66 


Leela Corora 50 /343, - 

2nd Lane , 
Achariparamba Road , 

Edappally 


DETAILS OF DEPENDENTS 


ടി .. 


Name 


Address 


Age 


- No . 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
15 days from the date of publication of this notice in the 
Official Gazette . If no such claims are received within the 
stipulated time limit , the entire amount of compensation 
will be disbursed to the dependent mentioned above. 
Claims, if any, preferred thereafter will not be considered . 


Relationship 

with the 
deceased 
person 

Wife - 
Daughter 

Father 
Mother 


31 


1 Jayanthi Ujar, 
2 Nishmitha Dasaramoola, 
3 Ramayya Rai Bombrana, 
4 Kamala Kumbla 


പൊന്നു എസ്റ്റേറ്റ്, വൈത്തിരിയുടെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ഫഡറിക് ജെ . കൊറോറയുടെ ആശ്രിതയ്ക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 2,84,949 രൂപ (രണ്ടുലക്ഷത്തി 
എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് 
രൂപ മാത്രം) ന്യൂ ഇൻ ഡ്യ അ ഷ്വറൻ സ് കമ്പനി ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതയായി 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within fifteen days from the date of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any , preferred thereafter will 
not be considered . 


14th SEPT. 2010 ] 


LABOUR DEPARTMENT 


106 


മഹാലക്ഷ്മി എന്റർപ്രൈസസ് വഡോദരയുടെ കീഴിൽ 
ജോലി നോക്കി വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടായി 
മരണമടഞ്ഞ രാജേഷ് ഷെട്ടിയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 2, 56,820 രൂപ (രണ്ട് ലക്ഷത്തി 
അൻപത്തിയാറായിരത്തി എണ്ണൂറ്റിഇരുപതു രൂപ മാത്രം) 
ബജാജ് അലയൻസ് ജനറൽ ഇൻഷ്വറൻസ് കമ്പനി ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായി 


പേര് 


ക്രമ 
നമ്പർ 


മേൽവിലാസം മരണമടഞ്ഞ വയസ് 

തൊഴിലാളിയു 
മായുള്ള 
ബന്ധം 


എന്നിവർ മാത്രമേയുള്ളുവെന്ന് റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു. ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചന 
ത്തിൽ ഉൾപ്പെടു ന്ന വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തി 
നകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി അവകാശം 

ത ളി യി ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സ മ യ ത്തി ന ക 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മു ഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
ചെയ്യുന്നതാണ്.അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

(Sd.) 

Deputy Labour Commissoner 
Office of the Deputy , 

and 
Labour Commissioner, Commissioner for Workmen s 
S . N . Park Road , Kannur. 

Compensation . 


ഭാര്യ 


ജയന്തി. 
നിഷിത 


ഉജാർ, 
ദാസറമൂല, 


മകൾ 


രാമയ്യ റൈ 


ബോംബാന , 


പിതാവ് 


കമല് 


- കുമ്പള 


മാതാവ് 


